Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg. No, KL / TV ( N )/634/2018-20 


POVERNMENT 


ക 


ം 
OFKERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 മേയ് 5 
5th May 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 22 
22nd Medam 1195 


18 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 15 
15th Vaisakha 1942 


PART III 


Co-operative Department 


ക്ലെയിം നോട്ടീസ് 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


നമ്പർ ഒ -38102019 ആർ.ഡിസ്. 


2020 ജനുവരി 29. 


പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
അവർകളുടെ 27-10-2018 - ലെ എസ്. സി. പി. എം . 4646 / 2018 -ാം നമ്പർ 
ഉത്തരവുപ്രകാരം പി . റ്റി . 167 -ാം നമ്പർ സീതത്തോട് ലേബർ 
കോൺടാക്ട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസിലെ ചിറ്റാർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . 
ടി സംഘ ത്തിൽ നിന്നും ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
തുക ലഭി ക്കാ നു ണ്ടെ ങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പര സ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 2 മാസത്തിനകം 
ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തിയ ഏജന്റ് 
മുഖനയോ അറിയിക്കണ മെന്നുള്ള വിവരം ഇതിനാൽ 
പൊതുജനങ്ങളേയും സംഘങ്ങളേയും അറിയിച്ചുകൊള്ളുന്നു . 


1969- ലെ കേരള സഹകരണ സംഘം ആക്ട്( 1969- ലെ 21-ാം 
നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതെന്തെന്നാൽ 
തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിൽ ( ത പാലാ ഫീസ് 
തൃശ്ശൂർ) തൃശ്ശൂർ ജില്ലാ അൺ എയ്ഡഡ്ടീച്ചേഴ്സ് ആന്റ് 
സ്റ്റാഫ് വെൽഫെയർ സഹകരണ സംഘം ഇന്നേ ദിവസം 
പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്ത ബാധ്യതയോടുകൂടിയ ഒരു 
സഹ ക രണ സംഘ മായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കു ന്നു . 
പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ സംഘ ത്തിന്റെ 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 


തരംതിരിച്ചുള്ള പട്ടിക 


(ഒപ്പ്) 


സഹകരണ സംഘം 


1. സംഘത്തിന്റെ നമ്പരും പേരും - ആർ. 1545 -ാം നമ്പർ 

തൃശ്ശൂർ ജില്ലാ അൺ എയ്ഡഡ്സ്കൂൾടീച്ചേഴ്സ് 
ആന്റ് സ്റ്റാഫ് വെൽഫെയർ സഹകരണ സംഘം 
ക്ലിപ്തം. 


ലിക്വിഡേറ്റർ, 
പി. റ്റി.-167 സീതത്തോട് ലേബർ 
കോൺടാക്ട് സഹകരണ സംഘം 

( ക്ലിപ്തം ) 
ചിറ്റാർ യൂണിറ്റ് ഇൻസ്പെക്ടർ, 


ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ആഫീസ്, 
പത്തനംതിട്ട. 


2. രജിസ്ട്രർ ചെയ്ത തീയതി-- 29-1-2020 . 


Gaz . No. 18 /2020 /DTP (Co - operative ). 


145 


72 


KERALA GAZETTE 


[PART III 


3 . 


മേൽവിലാസം- പി . ഒ, തൃശ്ശൂർ. 


4. പ്രവർത്തന പരിധി - അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് 
ഒ ഴി ക ത്യശ്ശൂർ 

ജില്ല യിലെ 
ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ. 


മു ഴു വൻ 


5. ബാദ്ധ്യത - ക്ലിപ്തം. 


6 . 


പധാന ഉദ്ദേശ്യം. 


അംഗ ങ്ങ ളു ടെ 


ഉന്ന മ ന വും 


സാമൂഹ്യക്ഷേമവും 


Y 25,00,000 


7. അംഗീകൃത ഓഹരി മൂലധനം 

" എ " ക്ലാസ് 250 X 10000 
" ബി " ക്ലാസ് 500 x 10000 
" സി " ക്ലാസ് 

10 X 5000 


= 


? 50,00,000 


11 


3 50,000 


ആകെ 


75,50,000 


8. സംഘത്തിന്റെ തരം-- സാമൂഹ്യക്ഷേമം ആർ. 15-12 ( 1) 


9 . 


പരമാവധി വാങ്ങാവുന്ന കടം പിരിഞ്ഞു കിട്ടിയ ഓഹരി 

മൂല ധനത്തിന്റെയും കരുതൽ ധന ത്തിന്റെയും 
ആകെ തുകയുടെ 150 ഇരട്ടി. 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


146 


